Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


OVERN 


10 


സ 


- 


MENT OF 
न्याव अवत 


TOX KERALAY 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


30th March 2010 

2010 മാർച്ച് 30 
9th Chaithra 1932 
1932 ചൈതം 9 


N 13 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


NOTICE 


No. WCA . 412 / 2008. 

3rd March 2010 . 
Whereas, C . K . Chacko , Partner, Fitwell Constructions 
has deposited with this Court an amount of Rs. 3 ,32,739 
(Rupees Three Lakhs Thirty Two Thousand Seven 
Hundred and ThirtyNine only ) as Workmen s Compensa 
tion payable to the dependents of the deceased workman 
Anilkumar who met with a fatal accident on 16 -5 - 2008 
arising out of and in the course of his employment under 
the above employer . 

And whereas, an enquiry conducted through the 
Assistant Labour Officer, Pathanamthitta it is understood 
that the following persons are the dependants of the 
deceased workman within the meaning of Section 2 ( 1 ) ( d ) 
of the Workmen s Compensation Act, 1923 . 


Now , therefore, notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 ( Fifteen ) days from the date of publication of 
this notice in the Official Gazette . If no such claims are 
received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any , preferred thereafter will 
not be considered . 

- ഫിററ്വെൽകൺസ്ട്രക്ഷൻസിന്റെ കീഴിൽ ജോലി നോക്കി 
വരവെ മാ ര ക മായ അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ 

ശ്രീ. അനിൽകുമാറിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകു ന്ന തി നായി 3 ,32 ,739 രൂപ (മൂന്നു ലക്ഷത്തി 
മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂററി മുപ്പത്തിഒൻപത് രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
കൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് 
അനു സരിച്ച് നിർവ്വചിച്ചപ്രകാരം ടിയാന്റെആശിത രായി 
(1) ശ്രീ . ദാമോദരൻ നായർ, ഒ . എൻ. ( പിതാവ്) ശാന്തിമല 
പുത്തൻ പു ര ത ൽ , എരു മ ക്കാ ട് , പി . ഒ . ഇട യാ റ ഞ്ഞുള 

കോഴഞ്ചേരി (2 ) ശ്രീമതി രാജമ്മ പി . എസ്. (മാതാവ്), ടി 
എന്നിവർ മാത്രമേയുള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പര സ്യ പ്പെടുത്തി 15 
ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 


Sl. 
No . 


DETAILS OF DEPENDENTS 
Name and 
Address 


Relationship 


1 


Father 


Sri Damodharan Nair, O .N . 

Santhimala Puthen Purackal, 
Erumakkadu P. O ., 
Edayaranmula , 

Kozhenchery 
Rajamma, P. S. 


2 


Mother 


30th 


MARCH 2010] 


LABOUR DEPARTMENT 


- 38 


യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്പരിഹാര 
ത്തുക മുഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യു ന്ന താ ണ്. അ തി നു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


| ( Sd .) 
Office of the Secretary, Commissioner for Workmen s 
State Advisory Contract Compensation & Secretary. 
Labour Board, Tvpm . 


- 


U 


NOTICE 
No. WCA- 2025/ 2009. 

8th March 2010 . 
Whereas, the Senior Divisional Finance Manager , 
Southern Railway has deposited with this Court a sum of 
Rs. 3 .70 , 840 (Rupees Three Lakhs Seventy Thousand 
Eight Hundred and Forty only ) as compensation to be 
distributed to the dependents of the deceased Sri . Ashok 
Kumar who met with a fatal accident while employed 
under the Southern Railway and whereas it is reported that 


എന്നിവർ മാത്രമേ ഉള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി ആശിതർ എന്ന് മേൽ വിവരിച്ച 
നിർവ ച ന ത്തിൽ ഉൾ പ്പെടുന്നവരായി വേറെ ആരെങ്കിലും 
ഉണ്ടങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യ പ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവ സ ത്തി നകം 
ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും 
അ വധി കഴി ഞ്ഞു ളള ഹർജി കൾ പരി ഗ ണി ക്കപ്പെടു ന്ന 
തല്ലാത്തതുമാകുന്നു . 

( Sd.) 
Office of the Regional Commissioner for Workmen s 
Joint Labour Commissioner , Compensation . 
Kollam. 

നോട്ടീസ് 
നമ്പർ എ . 767/ 09/ ഡബ്ലിയു . സി . സി. 182 / 2006. 

2010 മാർച്ച് 3. 
- കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫയർ ഫണ്ട് 
ബോർഡ്, വടക്കുംചേരി ശാഖയ്ക്ക് കീഴിൽ ജോലി ചെയ്ത 
വരവെ മാരകമായ അപകടമുണ്ടായി 29 - 1- 2003 - ന് മരണമടഞ്ഞ 
തൊഴിലാളി കാശിയുടെ ആശ്രിതർക്ക് നഷ്ട പ രി ഹാരം 
നല് കു ന്ന തി നായി കേസിലെ എതിർ കക്ഷിക്ക് വേണ്ടി 
കേരള ഹൈഡ് ലോഡ് വർക്കേഴ്സ് വെൽഫയർ ബോർഡ് 
പാലക്കാട് നോർത്ത് കമ്മിറ്റി 2,23,674 രൂപ ഈ കോടതിയിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെന്റ്സ് കോമ്പൻസേഷൻ ആക്ടിലെ 2 
( 1 ) ( ഡി ) വകുപ്പ് അ നു സ രിച്ച് നിർവ്വചിച്ച പ്രകാരം 
മ ര ണ മടഞ്ഞ ശീ . കാശിയുടെ ആശിത യാ യി 
താഴെ പറയുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ ആലത്തൂർ അന്വേഷണം നടത്തി അറിയിച്ചിട്ടുണ്ട്. 


| S1, 


Relationship 


Name and 
Address 


| No. 


പേരും 
മേൽവിലാസവും 


- മരണമടഞ്ഞ് 

തൊഴിലാളിയു 
മായുള്ള ബന്ധം 


ഭാര്യ 


ശ്രീമതി കല്യാണി, 
പയറ്റാംകുന്ന് വീട്, 
തെക്കേത്തറ, 
മേലാർക്കോട് പി. ഒ. 
ആലത്തൂർ 


| 1. Smt. Geetha, 

Wife 
Nandu Bhavan , 
Punthalathazham Nagar, 
103 , Kilikolloor P. 0 ., 

Kollam . 
2 . Master Nandu Krishnan , A . do . Minor son 
- 3 . Master Nithin Krishnan , A . do. 
are his only dependents as defined under Section 2 (1 ) (d ) 
of the Workmen s Compensation Act. Any others who 
claim to be such dependants should within 15 days of the 
publication of this notice in the Kerala Government 
Gazette prefer their claim in writing before me and prove 
the same. If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above. Claims 
preferred there after will not be considered . 

- സതേൺ റെയിൽ വേ യുടെ കീഴിൽ ജോലി നോക്കി 
വ ര വ അ പ ക ട മു ണ്ടാ യി 

മ ര ണ മടഞ്ഞ 
ശ്രീ . പി. അശോക് കുമാറിന്റെ ആശ്രിതർക്ക് വർക്ക്മെൻസ് 
കോംപൻസേഷൻ നൽകുന്നതിനായി രൂപ 3,70,840 (രൂപ മൂന്നു 
ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപത് മാത്രം) 
ഈ ഓഫീസിൽ കെട്ടി വച്ചി രി ക്കു ന്നു . അന്വേ ഷണം 
നടത്തിയതിൽ ടിയാന്റെആശ്രിതരായി 


ശ്രീ . കാശിയുടെആശ്രിതരായി ആശ്രിതർ എന്ന നിർവ 
ചനത്തിൽ ഉൾപ്പെടുന്നവരായി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദിവസത്തിനകം എന്റെമുമ്പാകെ ഹാജരായി 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിശ്ചിത സമയപരിധിക്കകം യാതൊരു അവകാശവാദവും ഉന്ന 
യിച്ചില്ലെങ്കിൽ മേൽ പറഞ്ഞ വൃക്തിക്ക് തുക വിതരണം ചെയ്യു 
ന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
ഡെപ്യൂട്ടി ലേബർ 

( ഒപ്പ്) 
കമ്മീഷണറുടെ കാര്യാലയം, - കമ്മീഷണർ ഫോർ 
തൃശ്ശൂർ. 

വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


- കമ് 

പേരും 
നമ്പർ മേൽവിലാസവും 


മരണമടഞ്ഞ് 

തൊഴിലാളിയു 
- മായുള്ള ബന്ധം 


നോട്ടീസ് 


(1) 


| 1. ശ്രീമതി ഗീത , 

ഭാര്യ 
നന്ദു ഭവൻ, 
പുന്തലത്താഴം നഗർ, 
103, കിളികൊല്ലൂർ പി. ഒ., 

കൊല്ലം 
2. മാസ്ററർ നന്ദുകൃഷ്ണൻ, എ ., ടി പ്രായപൂർത്തിയാകാത്ത 

മകൻ 
- 3. മാസ്ററർ നിതിൻ കൃഷ്ണൻ, എ ., ടി ,, 


നമ്പർ ഇ . 8/ 2010 . 

2010 മാർച്ച് 9 . 
- കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കീഴിൽ ജോലി 
നോക്കിവരവെ അപകടമുണ്ടായി 5 -3 - 2009 -ാം തീയതി മരണ 
മടഞ്ഞ വേലായുധൻ എന്ന തൊഴിലാളിയുടെആശ്രിതർക്ക് 
നഷ്ട പ രി ഹാരം നൽകു ന്ന തി നായി കേരള സ്റ്റേറ് 
ഇലക്ട്രിസിറ്റി ബോർഡ് നിലമ്പൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ 
എക് സി ക ട്ടീവ് എഞ്ചി നീ യർ 3 , 41, 29 6 രൂ പ് 


30th 


MARCH 2010] 


LABOUR DEPARTMENT 


39 


- ( 2 ) 


(മൂന്ന് ലക്ഷത്തി നാൽപത്തി ഒന്നായിരത്തി ഇരു ന്നൂറ്റി 
തൊണ്ണൂ റ്റി യാറു രൂപ മാത്രം) ഈ ഓ ഫീ സിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 

നമ്പർ WCC . 212 / 2000 ( E. 398/ 09). 

2010 മാർച്ച് 11. 
2 ( 1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവചിച്ചപ്രകാരം മരണമടഞ്ഞ -- പാലക്കാട് സുൽത്താൻപേട്ടയിലുള്ള സെന്റ് സെബാസ്റ്റ്യൻ 
ശ്രീ . വേലായുധന്റെ ആശ്രിതരായി (1) ശ്രീമതി ലക്ഷ്മി സ്കൂളിന്റെ കീഴിൽ ജോലി നോക്കിവരവേ അപകടമുണ്ടായി 
( ഭാര്യ ) , ( 2) ചെളളി ( അച്ഛൻ) എന്നിവർ മാത്രമേയുള്ളുവെന്ന് 3 - 10 - 1998 -ാം തീയതി മരണമടഞ്ഞ തങ്കമണി എന്ന തൊഴിലാളി 
നിലമ്പൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. യുടെ ആശ്രിതർക്ക് നഷ്ട പരിഹാരം നൽകു ന്ന തി നായി 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് മാനേ ജർ, സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ, പാല ക്കാട് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 2 ,16 ,910 രൂപ (രണ്ട് ലക്ഷത്തിപതിനാറായിരത്തി തൊള്ളായിരത്തി 

കേരള ഗസറ്റിൽ പ്രസി ദ്ധീ ക രിച്ച് 15 ദിവ സ ത്തി നകം പത്ത് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടു ണ്ട് . 
എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേ ണ്ട തും വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2(1) ( ഡി ) വകുപ്പ 

തളി യി ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം നുസരിച്ച് നിർവചിച്ചപ്രകാരം മരണമടഞ്ഞ ശ്രീമതി തങ്കമണിയുടെ 
യാതൊരവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും ആശിത രായി ( 1 ) ശ്രീ . സു ബ ഹ്മ ണ്യ ൻ , ( ഭർത്താ വ് ) , 
മേൽ പറഞ്ഞ വ്യക്തികൾക്ക് വിത രണം ചെയ്യു ന്ന താ ണ് . ( 2) ശ്രീ . ഗുരുവായൂരപ്പൻ (തങ്കമണിയുടെ മരണസമയത്ത് 
അ തി നു ശേഷം ലഭി ക്കു ന്ന അ വ കാ ശ വാ ദ ങ്ങ ൾ മൈനറായിരുന്നു ) എന്നിവർ മാത്രമേയുള്ളുവെന്ന് ആലത്തൂർ 
പരിഗണിക്കുന്നതല്ല. 

അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ട 

ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ 
നമ്പർ ഇ . 26 / 2010 . 

2010 മാർച്ച് 9 . 

പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
പാലക്കാട് സതേൺ റെയിൽവേയുടെ കീഴിൽ ജോലി സമർപ്പിക്കേ ണ്ടതും തെളിയിക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ് 
നോക്കിവരവേ അപകട മു ണ്ടായി 6 - 8 - 2009 -ാം തീയതി സമയത്തിനകം യാതൊരവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ 
മരണമടഞ്ഞ എം . കെ . ശിവശങ്കരൻ എന്ന തൊഴിലാളിയുടെ മുഴുവൻ തുകയും മേൽപറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി പാലക്കാട് ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
സതേൺ റെയിൽവേ, ഡിവിഷണൽ ഫൈനാൻസ്മാനേജർ പരിഗണിക്കുന്നതല്ല. 
2,99, 340 രൂപ (രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിഒൻപതിനായിരത്തി 
മുന്നൂറ്റി നാൽപത്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
വർക്ക് മെൻസ് കോമ്പൻസേ ഷൻ ആക്ടിലെ 2 ( 1 ) ( ഡി ) 

- നമ്പർ WCC . 291/2001 (E .397 /09 ). - 2010 മാർച്ച് 11. 
വകു പ്പ നു സ രിച്ച് നിർ വ ചി ച്ച പ കാരം മ ര ണ മടഞ്ഞ 
( ശ്രീ . എം . കെ . ശിവ ശ ങ്ക രന്റെ ആശിത യായി 

- പാലക്കാട് സുൽത്താൻപേട്ടയിലുള്ള സെന്റ് സെബാസ്റ്റ്യൻ 
ശീമതി എം . കെ . വിജ യ ല ക്ഷ് മി , ( ഭാര്യ ) 46 വയസ് 

സ്കൂളിന്റെ കീഴിൽ ജോലി നോക്കിവരവേ അപകടമുണ്ടായി 
എന്നവർ മാത്രമേയുള്ളുവെന്ന് ഒറ്റപ്പാലം അസിസ്റ്റന്റ് ലേബർ 

3 - 10 - 1998 -ാം തീയതി മര ണ മടഞ്ഞ കുമാര സ്വാമി എന്ന 
ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 

തൊഴി ലാ ളി യു ടെ ആശിതർക്ക് നഷ്ട പ രി ഹാരം 
അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 

നൽകുന്നതിനായി മാനേജർ, സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ, 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 

പാലക്കാട് 1,99,400 രൂപ ( ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിഒമ്പതിനാ 
15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 

യിരത്തി നാനൂറ് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തെളി യി ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം 

വർക്ക് മെൻ സ് കോമ്പൻ സേ ഷൻ ആക്ടിലെ 2 ( 1) ( ഡി ) 
യാതൊരവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും 

വകു പ്പ നു സ രിച്ച് നിർ വ ചി ച്ച പ കാരം മര ണ മടഞ്ഞ 
മേൽ പറഞ്ഞ വ്യക്തി ക്ക് വിത ര ണം ചെയ്യു ന്ന താ ണ് . 

ശ്രീ . കുമാരസ്വാമിയുടെആശ്രിതരായി (1) ശ്രീമതി പേച്ചിയമ്മാൾ 
അ തി നു ശേഷം ലഭിക്കുന്ന അ വ കാ ശ വാ ദ ങ്ങ ൾ 

(അമ്മ), ( 2 ) ശ്രീമതി തങ്കമണി (ഭാര്യ ) , ( 3 ) ബേബി ഗിരിജ 
പരിഗണിക്കുന്നതല്ല . 

( മ ന ർ മകൾ) , ( 4 ) മാ ് റ റ ർ ഗോ വി ന്ദ രാജ് 
( മെനർ മകൻ) എന്നിവർ മാത്രമേയുള്ളുവെന്ന് ആലത്തൂർ 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 

ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ട 
നമ്പർ ഇ . 27 / 2010 . 

2010 മാർച്ച് 9. 

ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ 
- പാലക്കാട് സതേൺ റെയിൽവേയുടെ കീഴിൽ ജോലി 

പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
നോക്കി വരവേ അപകട മു ണ്ടായി 6 - 8 - 2009 -ാം തീയതി 

സമർപ്പി ക്കേ ണ്ട തും തെളിയി ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ് 
മരണമടഞ്ഞ ശ്രീ. പി. ഉണ്ണികൃഷ്ണൻഎന്ന തൊഴിലാളിയുടെ 

സമയത്തിനകം യാതൊരവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി പാലക്കാട് 

മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
സതേൺ റെയിൽവേ, ഡിവിഷണൽ ഫൈനാൻസ് മാനേജർ 

ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
3 , 06 , 180 രൂപ (മൂന്ന് ലക്ഷത്തി ആറായിരിത്തി ഒരു നൂറ്റി 

പരിഗണിക്കുന്നതല്ല. 
എൺപത് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ 

(6 ) 
നു സ രിച്ച് നിർ വ ചി ച്ച പ കാ രം മര ണ മ ട ഞഞ്ഞ 

നമ്പർ WCC. 320/ 2001 (E . 430/ 09 ). 2010 മാർച്ച് 11. 
ശ്രീ . പി. ഉണ്ണികൃഷ്ണന്റെ ആശ്രിതരായി ( 1) ശ്രീമതി ജാനകി 
( അമ്മ,) 72 വയസ്സ്, (2) ശ്രീമതി രുഗ്മിണി ( ഭാര്യ ,) 37 വയസ്സ്, 

ശ്രീ . കെ . വി . സെയ്തട്ടി, കണ്ണംപുറത്തുവളപ്പിൽ ഹൗസ്, 
( 3 ) കു മാ രി സന്ധ്യാ മോൾ, ( മകൾ) 19 വയസ്സ്, 

ആലംകോട് പി . ഒ., മലപ്പുറം ജില്ല എന്ന തൊഴിലുടമയുടെ 
( 4) കുമാരി സൗമ്യ (മകൾ) 18 വയസ്സ് എന്നിവർ മാത്രമേയുള്ളു 

കീഴിൽ ജോലി നോ ക്കി വരവേ അ പ ക ട മു ണ്ടായി 
വെന്ന് ഒറ്റപ്പാലം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 

10 - 9 - 2001 -ാം തീയതി മരണമടഞ്ഞ ശ്രീ . കൃഷ്ണ ൻ എന്ന 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് 

തൊഴി ലാ ളി യുടെ ആശിതർക്ക് ന ഷ് ട പ രി ഹാരം 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 

നൽകുന്നതിനായിയുണൈറ്റഡ് ഇന്ത്യ ഇൻഷ്വറൻസ് കമ്പനി 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെ - 6,93, 997 രൂപ (ആറു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും തെളിയിക്കേണ്ടതുമാണ്. തൊളളായിരത്തിതൊണ്ണൂറ്റി ഏഴു രൂപ മാത്രം) ഈ ഓഫീസിൽ 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊ ര വ കാ ശ വാ ദ വും കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 
ഉന്ന യി ച്ചി ല്ലെ ങ്കിൽ മുഴു വൻ തുകയും മേൽ പ്പ റ ഞ്ഞ 2 ( 1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവചിച്ചപ്രകാരം മരണമടഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം - ശ്രീ . കൃഷ്ണന്റെ ആശ്രിതരായി (1) ശ്രീമതി തങ്കമണി ( ഭാര്യ ) , 
ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) ശ്രീ . സന്തോഷ് (മകൻ) , (3 ) ശ്രീ . സജീഷ്, (മകൻ), 


- (3 ) 


30th 


MARCH 2010] 


LABOUR DEPARTMENT 


4 ശ്രീ . സനീഷ് (മകൻ) (കൃഷ്ണ ന്റെ മരണസമയത്ത് മക്കൾ നഷ്ട പരിഹാര ആക്ടിലെ 2( 1) ( ഡി ) വകു പ്പ നു സ രിച്ച് 
മൂന്നുപേരും മൈനറായിരുന്നു ) എന്നിവർ മാത്രമേയുള്ളുവെന്ന് 

നിർ വ ചി ച്ച പ കാ രം ടിയാന്റെ ആശിത രായി 
പൊന്നാനി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് 

(1) സിനി, പി. സി . ( ഭാര്യ ) 27 വയസ്, ( 2) ആഷ്ടിൻ , 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് (മകൻ) 7 വയസ്, (3) അഷ ( മകൾ) 6 വയസ്, (4) കൂര്യൻ 

കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെ (അച്ഛൻ) 69 വയസ്, ( 5) അമ്മിണി, (മാതാവ്) 60 വയസ്, 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും തെളിയിക്കേണ്ടതുമാണ്. 

കാഞ്ഞിരകോട്ടിൽ ഹൗസ്, കുപ്പകുടി, പി. ഒ. കൊളകപ്പാറ, 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരവകാശവാദവും ഉന്നയിച്ചില്ലെ 
ങ്കിൽ മുഴു വൻ തുകയും മേൽ പറഞ്ഞ വ്യക്തികൾക്ക് 

വയ നാട് ജില്ല എന്നിവർ മാത്രമേയുള്ളുവെന്ന് റിപ്പോർട്ട് 
വിത രണം ചെയ്യു ന്ന താ ണ് . അതി നു ശേഷം ലഭിക്കുന്ന ചെയ്തി രി ക്കു ന്നു . അപകാ രമുള്ള ആശിതരാണെന്ന് 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
( ഒപ്പ്) 

അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
ഡെപ്യൂട്ടി ലേബർ വർക്ക്മെൻസ് കോമ്പൻസേഷൻ 

പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
കമ്മീഷണറുടെ ഓഫീസ്, 

കമ്മീഷണർ 
പാലക്കാട്. ( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 

സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട 

പ രി ഹാരത്തുക മുഴു വനും മേൽ പറഞ്ഞ വ്യക്തികൾക്ക് 
നോട്ടീസ് 

വിത രണം ചെയ്യു ന്ന താ ണ്. അതി നു ശേഷം ലഭിക്കുന്ന 
നമ്പർ ഡബ്ല . സി. 41/ 2007. 

2010 മാർച്ച് 9. -- അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 
- ശ്രീ . അമ്മദിന്റെ കീഴിൽ ജോലി നോക്കിവരവേ മാരക 
മായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . തോമസ്സിന്റെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 

ഡെപ്യൂട്ടി ലേബർ 

( ഒപ്പ്) 
5,59,834 രൂപ (അഞ്ചു ലക്ഷത്തിഅൻപത്തിഒൻപതിനായിരത്തി 
തൊളളായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപ മാത്രം) ഈ 

കമ്മീഷണറുടെ ഓഫീസ്, വർക്ക്മെൻ കോമ്പൻസേഷൻ 
ഓ ഫീ സിൽ കെട്ടിവച്ചിട്ടു ണ്ട് . തൊഴിലാ ളി കൾക്കു ള്ള കോഴിക്കോട്. 

കമ്മീഷണർ. 


